Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


Me 


OVERN 


(4 


10 


സ 


- 


VMENT OF 
न्यात अपर 


OF KER 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM, TUESDAY 


No. 


28th September 2010 
2010 സെപ്റ്റംബർ 28 
6th Aswina1932 
1932 ആശ്വിനം 6 


- | 38 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Co- operative Department 


പത്തനംതിട്ട ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ നടപടിക്രമം 


നമ്പർ എസ്. സി . റ്റി . എം . 3859 / 2006. 


2010 ജൂ 


ലൈ 30 . 


സൂചന : - (1) തിരുവല്ല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 1- 1-2010 - ലെ റ്റി . 518 / 2005 -ാം നമ്പർ കത്ത്. 

(2) തിരുവല്ല അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ 6 -6 -2005- ലെ റ്റി. 518 /2005 നമ്പർ റിപ്പോർട്ട്. 
( 3) തിരുവല്ല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ഇരവിപേരൂർ യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 

സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട്. 


( 4 ) ഈ ഓഫീസിലെ 10 - 2 - 2010 - ലെ മേൽ നമ്പർ നോട്ടീസ്. 


എ 325 -ാം നമ്പർ തിരുവല്ല താലൂക്ക്ഓട്ടോറിക്ഷ ആന്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് തൊഴിലാളി സഹകരണ സംഘം 
( ക്ലിപ്തം ) 13 -2 -1974- ൽ രജിസ്റ്റർ ചെയ്ത് 22 -2 -1974- ൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതുമാണ്. 7 -4 -2003 മുതൽ അഡ്മിനിസ്ട്രേറ്റർ 
ഭരണത്തിലാണ്. ബൈലോ വ്യവസ്ഥപകാരം യാതൊരു പ്രവർത്ത നവും ടി സംഘത്തിൽ നടന്നു വരുന്നില്ല . സംഘം 
അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി പല പ്രാവശ്യം ദീർഘിപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ അംഗങ്ങൾ ആരുംതന്നെ സംഘം 
പ്രവർത്തനത്തിൽ താൽപ്പര്യം കാണിച്ചിട്ടില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ്നടത്തുന്നതിനും കഴിഞ്ഞിട്ടില്ല . സൂചന (3) റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ സമർപ്പിച്ച സൂചന (2 ) കത്ത്പ്രകാരം ടി സംഘം സമാപ്തീകരണതിന് നടപടി സ്വീകരിക്കുന്നതിന് തിരുവല്ല 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. തുടർന്ന് സൂചന ( 4) പ്രകാരം സംഘം മുൻ ഭരണസമിതി 
അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതും, ടി നോട്ടീസ്കാരം ആരും ഹാജരായിട്ടില്ലാത്തതുമാണ്. ടി സാഹചര്യത്തിൽ 340 
അംഗങ്ങളും 1,94, 562 രൂപ അടച്ചുതീർത്ത ഓഹരി മൂലധനവുമുള്ള ടി സംഘത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിന് 
ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


28th SEPT. 2010 ] 


CO -OPERATIVE DEPARTMENT 


230 


ഉത്തരവ് 


എ 325 -ാം നമ്പർ തിരുവല്ല താലൂക്ക്ഓട്ടോറിക്ഷാ ആന്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് തൊഴിലാളി സഹകരണ സംഘം 
( ക്ലിപ്തം) - നെ കേരള സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി ടി നിയമം വകുപ്പ് 72 പ്രകാരം തിരുവല്ല സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ 
ഇരവിപേരൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ഇതിനാൽ നിയമിക്കുന്നു. ടിയാൻ ലിക്വിഡേറ്ററുടെ ചുമതല ഉടൻ ഏറ്റെടുക്കേണ്ടതും 
ഏറ്റെടുത്തിട്ടുള്ള മുതലുകളുടെയും റിക്കാർഡുകളുടെയും വിവരങ്ങൾ താമസംവിന ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, 
പത്തനംതിട്ട . 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


നോട്ടീസ് 


നമ്പർ എം1- 2162 / 2010 . 


2010 ആഗസ്റ്റ് 26. 


- 2007-ാമാണ്ട് ഏപ്രിൽമാസം 11 -ാം തീയതി തിരുവല്ല 
ആസ്ഥാനമാക്കി സെന്റ് ഗ്രിഗോറിയോസ് കോൺവെന്റ് 
പി - 161 / 07 -ാം നമ്പരായി ഒരു സംഘം 1955 - ലെ 
തിരുവിതാംകൂർ- കൊച്ചി സാഹിത്യ , ശാസ്ത്രീയ , ധാർമ്മിക 
സംഘങ്ങൾ രജിസ്റ്ററാക്കൽ നിയമമനുസരിച്ച് രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ടി സംഘം നാളിതുവരെ 
യാതൊരു റിട്ടേണുകളും ഈ ഓഫീസിൽ ഫയൽ 
ചെയ്തിട്ടില്ല. ടി സംഘത്തിൽ ആകെ എട്ട് അംഗങ്ങൾ 
മാത്രമേയുള്ളൂ. ഇതിൽ 5 പേർ 10 - 4- 2008- ൽ അംഗത്വം 
രാജിവെച്ച് കത്ത് നൽകിയിട്ടുള്ളതും ആണ്. 
അവശേഷിക്കുന്ന 3 പേരിൽ മിസ് പി . എ . അന്നമ്മ തന്റെ 
വക്കാലത്തിനാൽ അഡ്വക്കേറ്റ് സി . എം . ബിനോയിയെ 
ചുമതലപ്പെടുത്തിക്കൊണ്ട് സംഘം പ്രവർത്തിക്കുന്നില്ലാത്ത 


തിനാൽ സംഘം പ്രവർത്തനരഹിതമായി പ്രഖ്യാപിക്കണമെന്ന് 
ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരിക്കുന്നു . ഇതിൻപ്രകാരം 
ടി നിയമത്തിന്റെ വകുപ്പ് 30 (3 ) പ്രകാരം സംഘം 
പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുന്നതിനായി സംഘം 
സെക്രട്ടറിയുടെ പേരിൽ 15 -5 - 2010 - ൽ രജിസ്റ്റേർഡ് നോട്ടീസ് 
അയയ്ക്കുകയും കത്ത് കൈപ്പറ്റാതെ മടങ്ങിവരികയും 
ഇതിനെത്തുടർന്ന് 3 മാസത്തിന് ശേഷവും യാതൊരു 
മറുപടിയും സംഘത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായില്ല . 
ഇതിൽ നിന്നും സംഘം പ്രവർത്തന രഹിതമാണെന്ന് 
മനസ്സിലാക്കുന്നു . ആയതിനാൽ ടി സംഘം പ്രവർത്തനം 
നിലച്ചതായി കണക്കാക്കി ടി സംഘത്തിന്റെ പേര് രജിസ്റ്ററിൽ 
നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. 


സൊസൈറ്റി രജിസ്ട്രാറുടെ കാര്യാലയം, 
പത്തനംതിട്ട . 


( ഒപ്പ്) 
രജിസ്ട്രാർ. 


മലപ്പുറം ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ 12617 / 76 / എ . ഇ . എൽ. ആർഡിസ്. 


2010 ആഗസ്റ്റ് 12. 


സൂചന : - ( 1) ഈ ആഫീസിലെ 3- 12- 1976 - ലെ 11974/ 76/എഫ്. കെ . ഡിസ്. നമ്പർ ഉത്തരവ്. 

- (2 ) ഈ ആഫീസിലെ 16 -7 - 2007 - ലെ 12617/ 76/ എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 
( 3) സംഘം ലിക്വിഡേറ്ററുടെ 30 - 6 - 2010 - ലെ 25 / 95 / പി . നമ്പർ റിപ്പോർട്ട്. 


പൊന്നാനി സഹകരണ കൺസ്യൂമർ സ്റ്റോർ ക്ലിപ്തം നമ്പർ എഫ്. 1100 കേരള സഹകരണ സംഘം നിയമം 71( 2 ) 
വകുപ്പ് പ്രകാരം സമാപ്തീകരിക്കുന്നതിന് സൂചന ( 1) പ്രകാരം ഉത്തരവാകുകയും പൊന്നാനി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ആയത് പ്രകാരം ലിക്വിഡേറ്റർ 29 - 12 - 1976 - ന് ചാർജ്ജ് എടുക്കുകയും ചെയ്തു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ഈടാക്കാവുന്ന ആസ്തികൾ പിരിച്ചെടുക്കുകയും കൊടുത്തു തീർക്കാൻ കഴിയാവുന്നവ 
കൊടുത്തുതീർക്കുകയും ഈടാക്കാൻ കഴിയാത്ത ആസ്തികളും കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാദ്ധ്യതകളും ലിക്വിഡേറ്റർ 
അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിതള്ളിയും കണ്ടുകെട്ടിയും ഈ ആഫീസിൽ നിന്ന് സൂചന ( 2 ) പ്രകാരം 
ഉത്തരവായിട്ടുള്ളതാണ്. 


- മേൽ സൂചന ( 3) പ്രകാരം ലിക്വിഡേറ്റർ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 അനുശാസിക്കും വിധം 
സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കി കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യുന്നതിന് അപേക്ഷിച്ചിരിക്കുകയാണ്. സൂചന (3 )- ൽ കാണിച്ച സമാപ്തീകരണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇതോടൊപ്പം 
ചേർത്തിരിക്കുന്നു. സംഘത്തിന്റെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. മേൽ 
സാഹചര്യത്തിൽ താഴെ പറയുംപ്രകാരം ഉത്തരവാകുന്നു . 


28th SEPT. 2010 ] 


CO - OPERATIVE DEPARTMENT 


231 


ഉത്തരവ് 


പൊന്നാനി സഹകരണ കൺസ്യൂമർ സ്റ്റോർ ( ക്ലിപ്തം) നമ്പർ എഫ്. 1100 - ന്റെ അന്തിമ സമാപ്തീകരണം പൂർത്തീകരി 
ച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള സഹകരണ നിയമം ചട്ടം 70 പ്രകാരം 3 വർഷക്കാലം 
സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും മേൽ കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി നശിപ്പിക്കേണ്ടതുമാണ്. 


പൊന്നാനി സഹകരണ കൺസ്യൂമർ സ്റ്റോർ ക്ലിപ്തം നമ്പർ എഫ് 1100 ലിക്വിഡേഷൻ സംബന്ധിച്ച 

ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങളുടെ പകർപ്പ് 
നമ്പർ പി . 25 / 1995 . 

2010 ജൂൺ 30. 
സൂചന : - (1) മലപ്പുറം സഹകരണസംഘം ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാറുടെ 3 - 12 -1976- ലെ 11974/ 76 /എഫ്. കെ . ഡിസ്. 

നമ്പർ ഉത്തരവ്. 
( 2 ) മലപ്പുറം സഹകരണസംഘം ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാറുടെ 16 - 7 - 2007 - ലെ 12617 / 76 / എ ഇ എൽ നമ്പർ 

ഉത്തരവ്. 

( 3 ) മലപ്പുറം സഹകരണസംഘം (ജനറൽ) ജോയിന്റ് രജിസ്ട്രാറുടെ 12617 /76/ എ ഇ എൽ തീയതി 26 -3 -2009 ഉത്തരവ്. 
സൂചന ( 1) ഉത്തരവ് പ്രകാരം എഫ്. 1100 പൊന്നാനി സഹകരണ കൺസ്യൂമർ സ്റ്റോർ ക്ലിപ്തം ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 
ഉത്തരവാകുകയും ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് പൊന്നാനി യൂണിറ്റ് ഇൻ സ് പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . സൂചന (1) ഉത്തരവ് പ്രകാരം 29 - 12 - 1976 - ന് പൊന്നാനി യൂണിറ്റ് ഇൻസ്പെക്ടർ 
സംഘം ലിക്വിഡേറ്ററായി ചാർജെടുത്തിട്ടുണ്ടായിരുന്നു . 

ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം ചുവടെ കൊടുക്കുന്നു. 


ബാലൻസ്ഷീറ്റ്, തീയതി 29 - 12 - 1976 


ബാദ്ധ്യതകൾ 


രൂപ് 


ആസ്തികൾ 


രൂപ് 


ഓഹരി മൂലധനം ( വ്യക്തികൾ) 


4 ,645. 00 


| 0 .12 
308 . 77 


4 , 500. 00 
794. 94 


1605 . 00 
794 94 


19, 205 . 87 


500 . 00 


719 . 62 


ഓഹരി മൂലധനം- സർക്കാർ 
റിസർവ് ഫണ്ട് (invested ) 
റിസർവ് ഫണ്ട് ( un -invested) 
സംശയാസ്പദമായ വായ്ക്കുള്ള 
കരുതൽ 

ഹോണറേറിയം 
കോടതി ചെലവ് 
കേട് വന്ന സാധനങ്ങൾ 


15 . 00 
611. 15 


200 . 00 


3, 943. 22 


ക്യാഷ് ഇൻ ഹാന്റ് 
ബാങ്ക് ബാലൻസ് 
ഷെയർ MDCB 
RF ഇൻവസ്റ്റഡ് 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് (invested ) 
ഇലക്ട്രിസിറ്റി ഡെപ്പോസിറ്റ് 
അൺ എക്കൗണ്ടഡ് സ്റ്റോക്ക് 
കുറവ് വന്ന സ്റ്റോക്ക് 
വിൽപനയോഗ്യമല്ലാത്ത സ്റ്റോക്ക് 
ക്ലോസിങ്ങ് സ്റ്റോക്ക് 
അകസാമാനങ്ങൾ 
സംഘത്തിന് വരേണ്ടവ 
പലവക വരുമാനം 
പി. എം . ബി . നായർ 
എ . കുട്ടികൃഷ്ണമേനോൻ 
അനാമത്ത് 


126. 75 


14, 147 , 26 


14 , 147 .26 
14 ,051, 51 

915 . 11 
2, 246 , 19 

140.23 


അധികം നൽകിയത് 


20 . 00 


- 611. 15 


197 .37 


330.39 


566. 00 


കണക്കിൽപ്പെടാത്ത സ്റ്റോക്ക് 
ഓഡിറ്റിൽ തടഞ്ഞവ 
പൊന്നാനി പി . സി . സി . 
സൊസൈറ്റി 


680 . 00 


9 . 56 


അറ്റനഷ്ടം 


38 , 384 , 16 


സർക്കാരിൽ നിന്നും കിട്ടേണ്ടവ 22 . 37 
സ്റ്റോക്കിൽ കമ്മി 

3 ,943 .22 
സെക്യൂരിറ്റി നിക്ഷേപം 

3, 055 . 00 
ഫർണിച്ചർ ഗ്രാന്റ് 

250 . 00 
ഗ്രാറ്റുവിറ്റി കരുതൽ 

2 , 640 .00 
കൊടുക്കാനുള്ള ഡിവിഡന്റ് 

943 . 81 
വിഭജിക്കാത്ത ലാഭം 

1, 429 . 50 
കൊടുക്കാനുള്ള പലിശ 

821. 14 
സംഘത്തിന് വരേണ്ടവ 

9 , 922 . 12 
കൊടുക്കാനുള്ള തന്റെചെലവ് 

140 . 70 
കൊടുക്കാനുള്ള എസ്. ടി. 

2 ,699.77 
ജില്ലാ ബാങ്ക് ക്യാഷ് ക്രഡിറ്റ് 

7 , 927.92 


ആകെ 


79 , 106. 09 


ആകെ 


79 , 106 . 09 


28th SEPT. 2010] 


CO - OPERATIVE DEPARTMENT 


232 


സംഘത്തിന് നിയമാനുസൃതം കിട്ടാനുള്ള മുതലുകൾ പിരിച്ചെടുക്കുന്നതിനും കൊടുത്തു തീർക്കാനുള്ള തുകകൾ 
കൊടുത്തു തീർക്കുന്നതിനും സാദ്ധ്യമായ എല്ലാ നടപടികളും ലിക്വിഡേറ്റർ സ്വീകരിക്കുകയുണ്ടായെങ്കിലും പല തുകകളും 
പിരിച്ചെടുക്കുന്നതിനോ ബാദ്ധ്യതകൾ കൊടുത്ത് തീർക്കുന്നതിനോ സാധിക്കുകയുണ്ടായില്ല . ലിക്വിഡേറ്ററുടെ കാലയളവിലെ 
വരവ് ചെലവ് കണക്കുകൾ ചുവടെ കൊടുക്കും പ്രകാരമാണ്. 

Paid Statement for the period 21 -7 - 1977 to 29 -7 - 2009 
രൂപ ചെലവ് 

രൂപ് 


വരവ് 


163. 50 


4 ,500 . 00 


4, 692 . 20 
3 ,000 .20 


661 .57 
824 . 32 


ഷെയർ ലാഭവിഹിതം 
റിസർവ് ഫണ്ട് പലിശ 
നിക്ഷേപ പലിശ 
സ്റ്റാഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പലിശ 
സ്റ്റാഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
റിസർവ് ഫണ്ട് പിൻവലിച്ചത് 
ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് 
മറ്റ് സ്ഥാപനങ്ങളിലെ ഷെയർ 
ഫിക്സഡ്അസറ്റ് വിറ്റത് 


- 57. 45 
| 766 . 87 


4, 692 . 20 
13 ,765 . 11 


- ഓഹരി മൂലധനം 
സിൽബന്തി ചെലവ് 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റഡ് 
റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് 
ബാങ്ക് അക്കൗണ്ട്സ് 
എസ്. എൽ. ലിക്വിഡേറ്റർ 
ലിക്വിഡേഷൻ ചാർജസ് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
സർക്കിൾ സഹകരണ യൂണിയന് 

സംഭാവന 


5 , 487. 14 


14 , 134 .98 


350 . 50 
3, 666 . 00 
1, 222 , 14 


1, 100 .00 


3 ,620. 00 


3 , 887 . 00 


353. 88 


33 ,568. 84 


എസ്. എൽ. ലിക്വിഡേറ്റർ 
ചരക്ക് വിറ്റ വകയിൽ 


192 . 50 


33 ,568 . 72 


കമ്പനിക്ക് ബാലൻസ് 


| 0 . 12 


ക്ലോസിങ്ങ് ബാലൻസ് 


ഇല്ല 


ആകെ 


33 ,568. 84 


ആകെ 


33 ,568.84 


ലഭ്യമായ സംഘം രേഖകൾ പ്രകാരം യാതൊരു നിലയ്ക്കും ഈടാക്കാൻ സാദ്ധ്യമല്ലാത്ത താഴെപ്പറയുന്ന 90, 167. 40 
രൂപയുടെ ആസ്തികൾ സംഘം കണക്കിൽ നിന്ന് എഴുതിത്തള്ളുന്നതിനും 90,581.75 രൂപയുടെ ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും 
സൂചന (2 ) പ്രകാരം ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. 


ബാദ്ധ്യതകൾ 


രൂപ് 


ആസ്തികൾ 


രൂപ് 


19 ,205 . 87 


505. 00 


4 , 645, 00 


611. 15 


719 . 62 


200 . 00 
126 .75 


മറ്റ് സ്ഥാപനങ്ങളിൽ ഓഹരി 
കണക്കിൽ കാണിക്കാത്ത സ്റ്റോക്ക് 
ഇലക്ട്രിസിറ്റി ഡെപ്പോസിറ്റ് 
ഉപയോഗശൂന്യ സ്റ്റോക്ക് 
സ്റ്റോക്കിൽ കുറവ് 
ക്ലോസിങ്ങ് സ്റ്റോക്ക് 
സംഘത്തിലേക്ക് വരാനുള്ളത് 
പലവക വരുമാനം 
പി. എം . ബി. നായർ 
കെ . കുഞ്ഞിരാമ മോനോൻ 
സസ്പൻസ് അസറ്റ് 


15. 00 
14 ,147 ,26 

3,943 . 22 
13 , 859. 01 
2 , 246. 19 

140. 23 


14, 147 . 26 


611. 15 


20 . 00 


330 .39 


197 . 37 


566 . 00 
680 . 00 


9 . 56 


22 . 37 


824 , 32 


റിസർവ് ഫണ്ട്( un -invested) 
ഷെയർ ക്യാപിറ്റൽ (വ്യക്തികൾ) 
D / D for mocowbMJB200 ASBBCO 
ഹോണറേറിയം റിസർവ് 
കോർട്ട് കോസ്റ്റ് റിസർവ് 
ഡെഡ് സ്റ്റോക്ക് റിസർവ് 
അൺ അക്കൗണ്ടഡ് സ്റ്റോക്ക് റിസർവ് 
എക്സസ് സ്റ്റോക്ക് റിസർവ് 
ഒബ്ജക്ട് ഐറ്റംസ് റിസർവ് 
പൊന്നാനി പി. സി. സി. യിൽ നിന്ന് 

കിട്ടാനുള്ള തുകയ്ക്ക് റിസർവ് 
സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള 

റിസർവ് 
സ്റ്റോക്കിൽ കുറവിന് റിസർവ് 
ക്ലോസിങ്ങ് സ്റ്റോക്ക് റിസർവ് 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
ഫർണിച്ചർ ഗ്രാന്റ് 
ഗ്രാറ്റുവിറ്റി പാവിഷൻ 
ഡിവിഡന്റ് കിട്ടാനുള്ളത് 
വിഭജിക്കാത്ത ലാഭം 
പലിശ കിട്ടാനുള്ളത് 
സംഘം കൊടുക്കാനുള്ളത് 
എസ്. ടി. ഡ്യൂ . 
ജില്ലാ ബാങ്ക് ക്യാഷ് ക്രഡിറ്റ് 

ആകെ 


ഫിക്സഡ് ഡെപ്പോസിറ്റ് 
അറ്റനഷ്ടം 


3 , 943 . 22 


52, 432 . 65 


13 , 859. 01 


3 , 055 . 00 


250 . 00 


2 ,640. 00 


943 . 81 


1, 429 . 50 


821.14 


9 ,924. 50 


2 , 699.77 


10 ,971 . 83 


90 , 581. 75 


ആകെ 


- 


- 90 , 167 . 40 


90,167.40 


28th SEPT. 2010] 


CO - OPERATIVE DEPARTMENT 


233 


സംഘം സമാപ്തീകരിക്കുന്നതിന് നിയമപ്രകാരമുള്ള ലിക്വിഡേഷൻ ചാർജ്ജ്, ലിക്വിഡേഷൻ ഫണ്ട്എന്നിവ 
അടവാക്കിയിട്ടുണ്ട്. നാളിതുവരെയുള്ള കണക്കുകൾ സംഘം സമാപ്തീകരണ ഉദ്യോഗസ്ഥൻ അംഗീകരിക്കുകയും കണക്കുകൾ 
എ . ഇ . എൽ. ഓഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 


സംഘത്തിന് സർക്കാർ ബാദ്ധ്യതകൾ ഒന്നുംതന്നെയില്ല . 25 - 7 - 2009 - ന് ചേർന്ന സമാപ്തീകരണ പൊതുയോഗത്തിൽ 
ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ പൊതുയോഗം അംഗീകരിച്ചു . ലിക്വിഡേറ്റർ ചാർജ്ജ് എടുക്കുമ്പോൾ സംഘത്തിന്റെ പേരിൽ 
ബാങ്ക് അക്കൗണ്ടുകളിൽ ബാക്കി ഉണ്ടായിരുന്ന തുകയും അവയ്ക്ക് ലഭിച്ച പലിശയുമടക്കം സംഘത്തിന്റെ പേരിൽ ബാങ്കിൽ 
മൊത്തം ബാക്കി നിൽക്കുന്ന തുകയിൽ നിന്നും എല്ലാ ചെലവുകളും കഴിച്ച് ബാക്കി തുക സൂചന ( 3) ഉത്തരവ് പ്രകാരം 
പൊന്നാനി സർക്കിൾ സഹകരണ യൂണിയന് സംഭാവനയായി നൽകിയിട്ടുണ്ട്. 


- 25 - 7 - 2009 - ന്റെ പൊതുയോഗ തീരുമാനത്തിന് വിധേയമായി ഇപ്പോൾ സമാപീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 
സംഘത്തിന്റെ പേരിൽ ഇപ്പോൾ ആസ്തികളോ ബാങ്ക് അക്കൗണ്ടുകളോ ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ല . 


മേൽ സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ നിയമം 73 ( 3 ) വകുപ്പ് പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്പർ എഫ്. 1100 പൊന്നാനി സഹകരണ കൺസ്യൂമർ സ്റ്റോർ ക്ലിപ്തത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കപ്പെട്ടതായി സമാപ്തീകരണ ഉദ്യോഗസ്ഥനായ ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു . 


സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969- ലെ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്യുന്നതിനായി മലപ്പുറം 
സഹകരണ സംഘം ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാരോട് ശുപാർശ ചെയ്യുന്നു . 


ജോയിന്റ് രജിസ്ട്രാറുടെ ( ജനറൽ) ഓഫീസ്, 
മലപ്പുറം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഇൻ ചാർജ്- ന്റെ നടപടിക്രമം 


നമ്പർ 5619/ 2010 / എ . ഇ .എൽ. 


2010 ആഗസ്റ്റ് 30 . 


സൂചന : - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , കണ്ണൂരിന്റെ 1923/ 10 / എ . ആയുള്ള 10 - 8 - 2010 - ലെ കത്തും 

66 -ാം വകുപ്പുപ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടും. 


നമ്പർ സി 1035 ആയി രജിസ്റ്റർ ചെയ്ത ചെറുകുന്ന്പഞ്ചായത്ത് സഹകരണ കൺസമർ സ്റ്റോറിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസിലെ എ ആന്റ് ഇ ഇൻസ്പെക്ടർ നമ്പർ III - നെ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


| ണല 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 12 - 4 - 1988 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോവിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് വർഷങ്ങളായി 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും സംഘത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു 
സാദ്ധ്യതയുമില്ലെന്നുംഉത്തമബോധ്യം വന്ന സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 1035 ആയി രജിസ്റ്റർ ചെയ്ത ചെറു കുന്ന് പഞ്ചായത്ത് സഹ ക ര ണ ക ൺ സ മർ സ്റ്റോറിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ കാര്യാലയത്തിലെ പാപ്പിനിശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


28th SEPT. 2010 ] 


CO -OPERATIVE DEPARTMENT 


234 


( 2 ) 


നമ്പർ 5620 / 10 / എ . ഇ .എൽ. 


2010 ആഗസ്റ്റ് 30. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ), കണ്ണൂരിന്റെ 926/ 2010 / എ ആയുള്ള 10 - 8- 2010 - ലെ കത്തും 

66 -ാം വകുപ്പുപ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടും. 


നമ്പർ സി 1281 ആയി രജിസ്റ്റർചെയ്ത കോലത്തുവയൽ കോ -ഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ സ്പെഷ്യൽ സെയിൽ ആഫീസർ, മാടായി സഹകരണ റൂറൽ ബാങ്ക് ഗ്രൂപ്പ്- നെ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 15 - 4 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോവിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് വർഷങ്ങളായി 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും സംഘത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു 
സാദ്ധ്യതയുമില്ലെന്നും ഉത്തമ ബോദ്ധ്യംവന്ന സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1281 ആയി രജിസ്റ്റർ ചെയ്ത കോലത്തു വയൽ കോ -ഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), കണ്ണൂർ കാര്യാലയത്തിലെ പാപ്പിനിശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 5803/ 10 / എ . ഇ .എൽ. 


2010 ആഗസ്റ്റ് 30. 


സൂചന: - അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ) , കണ്ണൂരിന്റെ 1418 / 10 / ഇ ആ യുള്ള 19 - 8 - 2010 - ലെ കത്തും 

66 -ാം വകുപ്പുപ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടും. 


നമ്പർ സി 1173 ആയി രജിസ്റ്റർ ചെയ്ത അരോളി കൺസ്യൂമർ കോ -ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
ആഫീസിലെ മൗവ്വഞ്ചേരി സഹകരണ റൂറൽ ബാങ്ക് സ്പെഷ്യൽ സെയിൽ ആഫീസറെ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 4- 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോവിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് വർഷങ്ങളായി 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും സംഘത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു 
സാദ്ധ്യതയുമില്ലെന്നും ഉത്തമ ബോദ്ധ്യംവന്ന സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1173 ആയി രജിസ്റ്റർചെയ്ത അരോളി കൺസ്യൂമർ കോ - ഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
കണ്ണൂർ കാര്യാ ല യ ത്തിലെ പാപ്പി നി ശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വി ഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


28th SEPT. 2010] 


CO -OPERATIVE DEPARTMENT 


235 


നമ്പർ 2278 / 09 / എ . ഇ .എൽ. കെ . ഡിസ്. 


2010 ആഗസ്റ്റ് 31. 


സൂചന :- (1) ഈ ആഫീസിലെ 31- 3- 2009 - ലെ 2278/ 09 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

( 2) സംഘം ലിക്വിഡേറ്ററുടെ 31-7 -2010 - ലെ 501/ 09/ ടി നമ്പരായുള്ള നടപടിക്രമം. 


- ക്ലിപ്തം നമ്പർ സി 1171 പാച്ചപ്പൊയ്ക കൺസ്യൂമർ സഹകരണ സ്റ്റോർ പ്രവർത്തന രഹിത മാ യതിനാൽ കേരള 
സഹകരണനിയമം വകുപ്പ് 71 ( 1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും തലശ്ശേരി 
അ സി സ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ) ആ ഫീ സിലെ തല ശ്ശേ രി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വി ഡേ റ്റ റായി 
നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 30 -5 - 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ 
ആരംഭിക്കുകയും ചെയ്തു . 


മേൽ സൂചന ( 2 ) വഴി സംഘ ത്തിന്റെ സമാ പ് തീ ക ര ണ നട പടി കൾ കേരള സഹ ക രണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലവിലില്ല . 


- മേൽ വസ്ത ത കളുടെ വെളിച്ചത്തിൽ കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരം ഉപയോഗിച്ച് ക്ലിപ്തം നമ്പർ സി . 1171 പാച്ചപ്പൊയ്ക കൺസ്യൂമർ സഹകരണ സ്റ്റോറിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘ ത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹ ക ര ണ നിയമം ചട്ടം 70 അനു ശാ സിക്കുംവിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 


നമ്പർ 4053 /09/ എ . ഇ .എൽ. കെ . ഡിസ്. 


2010 ആഗസ്റ്റ് 31. 


സൂചന : - ( 1) ഈ ആഫീസിലെ 22 - 6 - 2009 - ലെ 4053 / 09 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

- (2) സംഘം ലിക്വിഡേറ്ററുടെ 1481/ 09/ + 1 നമ്പരായുള്ള നടപടിക്രമം. 
ക്ലിപ്തം നമ്പർ സി 1292 ആയി രജിസ്റ്റർ ചെയ്ത കൊട്ടില കൺസ്യൂമർ സഹകരണ സ്റ്റോർ പ്രവർത്തനരഹിതമായതിനാൽ 
കേരള സഹകരണനിയമം വകുപ്പ് 71 (1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന ( 1) വഴി ഉത്തരവിടുകയും കണ്ണൂർ 
അ സി സ്റ്റന്റ് രജിസ് ടാർ ( ജ ന റൽ) കാര്യാ ല യ ത്തിലെ കണ്ണൂർ യൂണിറ്റ് - 1 ഇൻ സ് പ ക ട ലിക്വി ഡേ റ്റ റായി 
നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 10 - 7 - 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ 
ആരംഭിക്കുകയും ചെയ്തു . 


സൂചന ( 2 ) പ്രകാരം സംഘ ത്തിന്റെ സമാ പ് തീ ക ര ണ ന ട പ ടി കൾ കേരള സഹ ക ര ണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായ തിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരം ഉപയോഗിച്ച് ക്ലിപ്തം നമ്പർ സി . 1292 കൊട്ടില കൺസ മർ സഹകരണ സ്റ്റോറിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. 


സംഘ ത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹ ക ര ണ നിയമം ചട്ടം 70 അനു ശാ സിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 


( ഒപ്പ്) 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കണ്ണൂർ. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഇൻ- ചാർജ്ജ്. 


